Regn .No. KERBIL / 2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

200 


Reg . No. KL / TV ( N ) / 634/ 2018-20 


OVERNMENT 


കക 


so 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ജൂൺ 9 
9th June 2020 


വാല്യം 9 


നമ്പർ 


1195 ഇടവം 26 
26th Idavam 1195 


23 


Vol. IX 


Thiruvananthapuram , 


No. 


Tuesday 


1942 ജ്യേഷ്ഠം 19 
19th Jyaishta 1942 


PART III 


Labour Department 


നോട്ടീസ് 


നമ്പർ 21-937 2019. 

2020 മാർച്ച് 20. 
ശ്രീ . എം . ഉമ്മർ മുഹമ്മദ് അലി, കുനിയംപുതൂർ, കോയമ്പത്തൂർ, തമിഴ്നാട് എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലിചെയ്ത് 
വരവെ 18-8-2010 - ൽ അപകടം സംഭവിച്ച് മരണമടഞ്ഞ ശ്രീ . അബ്ദുൾറഹീം എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ട 
പരിഹാരം നൽകുന്നതിനായി ബജാജ് അലിയൻസ് ജനറൽ ഇൻഷ്വറൻസ് ലിമിറ്റഡ് { 15,75,828 ( പതിനഞ്ച് ലക്ഷത്തി 
എഴുപത്തയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ട 
പരിഹാര ആക്ട് 1923-2( 1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി ചുവടെ 
ചേർത്തിരിക്കുന്നവർ മാത്രമേ ഉള്ളുവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, മൂന്നാം സർക്കിൾ, പാലക്കാട് അന്വേഷണം നടത്തി 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


മരണമടത്ത 


കമ 
നമ്പർ 


പേര് 


തൊഴിലാളിയുമായുള്ള 


ജനന തീയതി 


മേൽവിലാസം 


ബസം 


1 


ശ്രീമതി റസീത , എം . 


ഭാര്യ 


• 


മേലെ പറമ്പിൽ ഹൗസ്, 

ഇ . എം . എസ്. നഗർ, 
വെണ്ണക്കര, തിരുനെല്ലായി, 

പാലക്കാട്-678 004 


2 


റീഹാന , എ . 


മെനർ മകൾ 


12-12-2009 


3 


ശ്രീമതി ജമീല , എ . 


മാതാവ് 


കൃഷ്ണ ലൈൻ, നീലിക്കാട്, 
പുതുശ്ശേരി, പാലക്കാട്-678 623 


Gaz . 23/ 2020 /DTP (Labour). 


283 


18th SEPT. 2018 ] 


LABOUR DEPARTMENT 


54 


ഇപ്രകാരമുള്ളആശ്രിതരാണെന്ന്അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിയ്ക്കകംയാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ടപരിഹാരതുക മുഴുവനും മേൽപറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. ആയതിനുശേഷം ലഭിക്കുന്ന അവകാശ 
വാദങ്ങൾ ഒന്നുംതന്നെയാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


വ്യാവസായിക ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം, പാലക്കാട്. 


( ഒപ്പ്) 

കമ്മീഷണർ, 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 
( വ്യാവസായിക ടബ്യൂണൽ). 


284 


